Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


ക 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 മേയ് 25 
25th May 2021 
1196 ഇടവം 11 
11th Idavam 1196 


നമ്പർ 


21 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 4 
4th Jyaishta 1943 


PART III 


Fisheries Department 


ദർഘാസ് പരസ്യം 


നമ്പർ സി2-272021-22 . 


2021 മേയ് 24 . 


ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ 
തിരുവല്ല താലൂക്കിൽ കവിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന 
നാഷണൽ ഫിഷ് സീഡ് ഫാം , പോളച്ചിറയിലെ മത്സ്യാത്പാദന 
പവർത്ത ന ങ്ങ ളു ടെ ആവ ശ്യ ത്തിലേ ക്കായി ഫാമിന്റെ 
കിഴക്ക് ഭാഗത്ത് 5 സ്റ്റോക്കിംഗ് കുളങ്ങൾക്കും 9 നഴ്സറി 
കുളങ്ങൾക്കുമായി റാപ്പിഡ് സാൻഡ് ഫിൽട്രേഷൻ യൂണിറ്റ് 
സ്ഥാപിക്കുന്നതിന് താത്പര്യമുള്ള വ്യക്തികൾ / സ്ഥാപനങ്ങളിൽ 
നിന്നും ദർഘാസ് ക്ഷണിച്ചുകൊള്ളുന്നു . 


അന്ന 


നാഷണൽ ഫിഷ് സീഡ് ഫാം പോളച്ചിറ , കവിയൂർ പി . ഒ . , 
തിരുവല്ല എന്ന പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതാണ് . 
പൂ രി പ്പിച്ച ദ ർ ഘ  ാ സ ക ൾ സ്വീക രി ക്കു ന്ന അ വ സാ ന 
തീയതി 2021 ജൂൺ മാസം 8 -ാം തീയതി പകൽ 4 മണി 
വരെ യാ യി രിക്കും . 

ദിവസം പകൽ 4.30 -ന് 
ഹാജ രാ യ വ രു ടെ സാന്നിദ്ധ്യ ത്തിൽ ദർ ഘാ സു കൾ 
തുറക്കുന്നതുമാണ് . 


30 cmd / hv Rapid sand , Rapid Turbid Removal filter 
3 ph 3 hp filter feeding Recirculating pump filter എന്നിവ 
എല്ലാ നികു തി യും , പ്ലംബിംഗ് ചാർജ്ജ് , ഇൻസ്റ്റ ലേ ഷൻ 
ഉൾപ്പെടെയുള്ള വില പ്രത്യേകമായി ക്വാട്ട് ചെയ്യേണ്ടതാണ് . 


ദർഘാസ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ , നാഷണൽ 
ഫിഷ് സീഡ് ഫാം , പോളച്ചിറ , കവിയൂർ പി . ഒ . , പത്തനംതിട്ട , 
പിൻ - 689 582 എന്ന വിലാ സ ത്തിൽ നിന്നും നേരിട്ടോ 
തപാൽമാർഗ്ഗമോ വാങ്ങാവുന്നതാണ് . ദർഘാസ് ഫോറത്തിന്റെ 
വില യാ യ ? 1 , 180 ( Including 18 % GST ) ഡ പ്ലി ക്കേറ്റ് 
ഫോറത്തിന്റെ വില ? 500 എന്നിങ്ങനെ നൽകേണ്ടതാണ് . 
അട ങ്കൽ തുക യു ടെ 1 % നിരതദ്രവ്യം 

ഇന ത്തിൽ 
ടെൻഡറിനോടൊപ്പം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ , 


ദർഘാസ് തുറക്കുന്ന സമയത്ത് അപ്പോൾ ഹാജരായവരുടെ 
സാന്നിദ്ധ്യത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതും 
മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ 
ടെൻഡർ താല്ക്കാലിക മായി അംഗീക രിക്കു ന്ന തു മാ ണ് . 
അംഗീകരിച്ച വ്യക്തി സ്ഥാപനം നിരതദ്രവ്യം 1 % -വും അടങ്കൽ 
തുക യു ടെ 4 % -വും ചേർത്ത് ആ ക 

5 % തു ക 
സെക രിറ്റി ഡെപ്പോസിറ്റു മായി അടയ്ക്കേ ണ്ട തു മാ ണ് . 


Gaz . No. 21 / 2021 / DTP ( Fisheries ) . 


341 


2 


KERALA GAZETTE 


PART III 


ടെൻഡറുകൾ സർക്കാരിന്റെ എല്ലാ നിബ ന്ധ ന കൾക്കും 
വിധേയമാണ് . കൂടുതൽ വിവരങ്ങൾ ചുവടെ ചേർക്കുന്ന 
ഫോൺ നമ്പരിൽ ബന്ധപ്പെടുക . ഫോൺ -0469 2968543 . 


SPECIFICATION 


ടി സെക രിറ്റി ഡെപ്പോസിറ്റിന്റെ കാലാവധി ഒരു 
വർഷ മായി നിജപ്പെ ടു ത്തി യിട്ടു ള്ള തു മാ ണ് . കാലാവധി 
പൂർത്തിയാ യ തി നു ശേഷമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
ഇനത്തിൽ ഒടുക്കിയ തുക കേരള സ്റ്റോഴ്സ് പർച്ചേസ് മാനുവൽ 
നിബന്ധനകൾക്ക് വിധേയമായി തിരികെ നൽകുകയുള്ളൂ . ടി 
ദർഘാസ് ഫിഷറീസ് ഡയറക്ടറുടെ അംഗീകാ ര ത്തിന് 
സമർപ്പിക്കു ന്നതും അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് ക് 
അന്തിമമായി ഉറപ്പിക്കുന്നതുമായിരിക്കും . 


30 cmd / hv Rapid Sand , Filter , Rapid Turbid Removal filter 
3 ph 3 hp filter feeding Recirculating pump system installation 
PVC fittings and installation . 


ലഭിക്കുന്ന 

ടെൻഡ റു കൾ സ്വീക രിക്കു ന്ന തിനും 
നിര സി ക്കു ന്ന തി നു മുള്ള പൂർണ്ണ 

അധി കാരം 
ഒപ്പിട്ടി രി ക്കുന്ന ഓഫീസറിൽ നിക്ഷിപ് ത മാ യി രി ക്കും . 


ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ കാര്യാലയം , 
നാഷണൽ ഫിഷ് സീഡ് ഫാം , 
പോളച്ചിറ , കവിയൂർ . 


താഴ 


( ഒപ്പ് ) 
ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ . 


342 


Salim A 


Digitally signed by Salim A 
Date : 2021.07.09 16:28:22 
+ 05'30 ' 


